| Reg. No . രജി , സർ 
KL| TV | N / 12/ 2006-2008 


Govermcat of Kerala 
കേരള സർക്കാർ 

2007 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


No . 


Vol. LII 
വാല്യം 52 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


25th September 2007 
2007 സെപ്റ റംബർ 25 
3rd Aswina 1929 
1929 ആശ്വിനം 3 


ര 


നമ്പർ 


രണ് 


PART III 
Stores Purchase 
Ground Water Department 

ദർഘാസ് പരസ്യം 
നമ്പർ 483/2007/ ക . എസ് , ഡബ്ലിയു . 

2007 സെപ്റ്റംബർ 11 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ 
അസിസ്റ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
സെൻട്രൽ വർക്ക്ഷോപ്പ ആൻ സ്റേറാഴ്സ്, 
കാവനാട്, കൊല്ലം- 3 താഴെപ്പറയുന്ന സാധനം വിതരണം 
ചെയ്യുന്നതിന് വിതരണക്കാരിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 4- 10 -2007 
ഉച്ചയ്ക്ക് 2 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്ന 
താണ്. അന്നേദിവസം 3 മണിക്ക് അസിസ്ററന്റ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദേഹം 
അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നി 
ദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. അന്നേ 
ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പവത്തിദിവസം ഇത സമയങ്ങളിൽ ടി നടപടികൾ 
നടത്തപ്പെടുന്നതാണ്. ദർഘാസ " ഫോറങ്ങൾ കൈമാററം 
ചെയ്യാൻ പാടുള്ളതല്ല . നിശ്ചിത സമയപരിധിക്കു 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
ദർഘാസിനോടൊപ്പം 50 രൂപയ്ക്കുള്ള കേരള മുപ്പത 
ത്തിൽ ഒരു പ്രാഥമിക കരാർ സമർപ്പിക്കേണ്ടതാകുന്നു . 
നിരതദ്രവ്യം അസിസ്ററൻറ് എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക് ഷോപ്പ് ആൻ 
സ് റാഴംസ , ഭൂജല വകുപ്പ് , കാവനാട , 
കൊല്ലം- 3- ന്റെ പേരിൽ ഏതെങ്കിലും ദേശസാൽക ത 
ബാങ്കിൽ നിന്നെടുത്ത ബാങ്ക് ഗ്യാരൻറി യോ 
ഡിമാനം ( ഡാഫാ ദർഘാസിമനാടൊപ്പം സമർപ്പി 
ക്കേണ്ടതും ദർഘാസുകൾ അസ്സൽ ഫോറത്തിൽ 
സമർപ്പിക്കണ്ടതുമാകുന്നു . 

സാധനവിവരം. --ജി ആഫീസിലെ റോട്ടറി IV 
റിഗഗ യുണിററിന്റെ ക്യാബിൻ പണിയുന്നതിനുളള 
സാധനങ്ങൾ വിതരണം ചെയ്യൽ 

നിരതവ്യം- 1 %.. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ_ രൂപ 150 + നികുതി, 
- ഡ്യൂപ്ലിക്കേററ പ 100 + നികുതി. 
ദർഘാസം ഫോറങ്ങൾ വിതരണം ചെയ്യുന്ന 
(അവസാന തീയതിയും സമയവും - - 4- 10-2007 ഉച്ചയ ര 
12 മണി. 

ഡിതരണ കാലാവധി 15 ദിവസം, 
നിരത ( വ്യം പണമായി സ്വീകരിക്കുന്നതല്ല . 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധി 
കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധക 
മായിരിക്കും, 

( ഒപ്പ് ) 
സെൻട്രൽ വർക്ക്ഷോപ്പ് ആൻറ് അസിസ്റന്റ 
സ് റോഴ്സ് , കാവനാട്, 

എക്സിക്യൂട്ടീവ 
കൊല്ലം- 3 . 

എഞ്ചിനീയർ , 


